Government of Kerala 
കേരള സർക്കാർ 

| 2010 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/12/2009 - 2011 


പ 


V 
GOVERN 


പ 


ാർ 


SENMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd March 2010 

2010 മാർച്ച് 2 
11th Phalguna 1931 
1931 ഫാൽഗുനം 11 


വാല്യം 55 


നമ്പർ 


PART III 
Fisheries Department 


തിരുവനന്തപുരം (ദക്ഷിണ മേഖല ) ഫിഷറീസ് ജോയിന്റ് 
ഡയറക്ടർ/ ഫിഷറീസ് സഹകരണ സംഘം 

- രജിസ്ട്രാറുടെ നടപടി 


നമ്പർ എഫ്3 - 252/ 2003. 


2010 ജനുവരി 28 . 


പരാമർശം : - 1. ഈ ആഫീസിലെ 9 - 9 - 2005 -ാം തീയതിയിലെ 

എഫ്3 - 252 / 03 നമ്പർഉത്തരവ്. 
2. കൊല്ലം ഫിഷറീസ്അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 
7 -11 -2008 -ാം തീയതിയിലെ എഫ്. 1909/ 2000 നമ്പർ 
കത്ത്. 
3. ഈ ആഫീസിലെ 20 - 3 - 2009 -ാം തീയതിയിലെ 

മേൽ നമ്പർ നോട്ടീസ്. 
4. കൊല്ലം ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 
28 - 12 -2009 -ാം തീയതിയിലെ 1909 /2000 നമ്പർ കത്ത് . 

- ഉത്തരവ് 
ബുധനൂർ-പുലിയൂർഉൾനാടൻമത്സ്യ തൊഴിലാളി വികസന 
ക്ഷേമ സഹകരണ സംഘം ക്ളിപ്തം നമ്പർ എഫ്. ( എ ) ഐ -294 
സംഘത്തിൽ സൂചന (1) പ്രകാരം അഡ്മിനിസ്ട്രേറ്ററായിമാന്നാർ 
ഫിഷറി സബ്ഇൻസ്പെക്ടറെ നിയമിച്ച്ഉത്തരവായിരുന്നു . ടിയാൻ 
ചുമതല ഏറ്റെടുത്തുവെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് 
സംഘം ഭാരവാഹികൾ ആരുംതന്നെ തയ്യാറായില്ലായെന്നും 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ സംഘത്തിൽ നാളിതുവരെ 
ആകെ 31 വ്യക്തികൾ മാത്രമേ അംഗങ്ങളായി ചേർന്നിട്ടുള്ളൂവെന്നും 
സംഘം കമ്മിറ്റി കൂടിയിട്ടില്ലായെന്നും സംഘം 
മത്സ്യഫെഡിൽ അഫിലിയേറ്റ്ചെയ്തിട്ടില്ലായെന്നും 10 - 1- 2000 വരെ 


മാത്രമേ നാൾവഴി എഴുതിയിട്ടുള്ളൂവെന്നും ബാങ്ക് അക്കൗണ്ട് 
തുടങ്ങിയിട്ടില്ലെന്നും സംഘം പ്രവർത്തിപ്പിക്കാൻ സംഘാംഗങ്ങൾക്ക് 
താൽപ്പര്യമില്ലെന്നും ആയതിനാൽ ടി സംഘം സമാപ്തീകരിച്ച് 
ഉത്ത രവ് പുറപ്പെടു വി ക്ക ണ മെന്ന് സൂചന ( 2 ) പ്രകാരം 
കാർത്തികപ്പള്ളി ഫിഷറീസ് ഡെവലപ്മെന്റ്ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തി രി ക്കു ന്ന തി നാൽ ടി സംഘം സമാ പ് തീ ക രി 
ക്കാവുന്നതാണെന്ന് കൊല്ലം ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ 
ശുപാർശ ചെയ്തിരിക്കുന്നു . 

മേൽ സാഹചര്യത്തിൽ, പ്രവർത്തന സ്തംഭനം നേരിടുന്ന 
ബുധനൂർ -പുലിയൂർഉൾനാടൻമത്സ്യ തൊഴിലാളി വികസന ക്ഷേമ 
സഹകരണ സംഘം ക്ളിപ്തം നമ്പർ എഫ്. ( എ ) ഐ - 294 സംഘ 
ത്തിന് സൂചന ( 3 ) പ്രകാരം ഈ ആഫീസിൽ നിന്നും 
പുറപ്പെടുവിച്ച നോട്ടീസിൻമേൽ ആക്ഷേപങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത 
തിനാലും ടി സംഘത്തിന്റെ പ്രവർത്തന സാദ്ധ്യതയില്ലായ്മ 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ടി സംഘം കേരള 
സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ്71- 2 ( b ) അനുസരിച്ചു 
സമാ ഫീ ക രിച്ചുകൊണ്ടും 72 -ാം വകുപ്പ് പ്രകാരം ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി കാർത്തികപ്പളളി ഫിഷറീസ് 
ഡെവലപ്മെന്റ് ഓഫീസറെ നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്ത ര വാ കുന്നു . ലിക്വി ഡേ റ്റർ സംഘ ത്തിന്റെ ചുമതല 
ഏറ്റെടുക്കേണ്ടതും ഉത്തരവ് തീയതി മുതൽ2 മാസത്തിനുശേഷം 
അന്തിമ സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 
ഫിഷറീസ് ജോയിന്റ് 

( ഒപ്പ്) 
ഡയറക്ടറാഫീസ്, - ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 
(ദക്ഷിണ മേഖല ) 

ഫിഷറീസ് സഹകരണ സംഘം 
തിരുവനന്തപുരം. 

രജിസ്ട്രാർ. 


